Regn . No. KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

| 2012 


Reg . No . രജി. നമ്പർ 
KUTV ( N)/ 634/2012 -14 


കേGOVERN 


കാർ 


ര സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


11th December 2012 

2012 ഡിസംബർ 11 
20th Agrahayana 1934 
1934 ആഗ്രഹായനം 20 


- No. 1 


വാല്യം 1 [ 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Medical Education Department 


ലേലം/ ടെണ്ടർ നോട്ടീസ് 


നമ്പർ സി3 / 13163/ 2011 / റ്റി. ഡി . എം. സി. 


2012 നവംബർ 3. 


ആലപ്പുഴ റ്റി . ഡി . മെഡിക്കൽ കോളേജിലെ താഴെ 
വിവരിക്കുന്ന വാഹനം ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ 
പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതിന് സീൽ ചെയ്ത 
ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
- ചുരുങ്ങിയ അടിസ്ഥാന വില 1,60 ,000. 

വാഹ നവും രജി സ്റ്റർ നമ്പരും - അശോക് 
ലൈലാൻഡ് ബസ് മോഡൽ 1970. കെ . എൽ. എ . 3949. 


- ടെണ്ടറിലും ലേലത്തിലും പങ്കുകൊള്ളുവാൻ ആഗ്രഹിക്കു 
ന്നവർ നിരതദ്രവ്യമായി 8,000 കോളേജ് ഓഫീസിൽ അടച്ചിരി 

ക്കേ ണ്ടതാ ണ് . ലേല നട പടികൾക്ക് ശേഷം 29 - 12 - 2012 
ഉച്ചകഴിഞ്ഞ് 2 . 30 - ന് ടെണ്ടറിലോ ലേലത്തിലോ ഏറ്റവും 
കൂടുതൽ തുക വാഗ്ദാനം ചെയ്ത ആളിന്റെ പേരിൽ ലേലം 
സ്ഥിരപ്പെടുത്തുന്നതും, ടിയാൻ നിര ത ദ വ്യമായി അടച്ച 
തുകയുടെ ബാക്കി തുകയും വില്പന നികുതിയും അടക്കം 
കോളേജ് ഓഫീസിൽ അടച്ച് ലേല ഉത്തരവ് വാങ്ങിയ ശേഷം 
വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. ലേലം സംബന്ധിച്ച അന്തിമ 
തീരുമാനം എടുക്കുവാനുള്ള അവകാശം താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ആളിൽ നിക്ഷിപ്തമായിരിക്കും. വാഹനത്തെ സംബന്ധിച്ച് 
കൂടുതൽ വിവരങ്ങൾ കോളേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന 
താണ്. ടെണ്ടറിനും ലേലത്തിനും പ്രത്യേകം പ്രത്യേകം 
നിരതദ്രവ്യം അടയ്ക്കേണ്ടതാണ്. 


ടെണ്ടർ സ്വീകരിക്കുന്ന തീയതിയും സമയവും 28 - 12 - 2012, 
രാവിലെ 11 മണി വരെ. 


ലേല തീയതിയും സമയവും 29- 12 -2012, രാവിലെ 11 
മണി. 


ഗവൺമെന്റ് ടി. ഡി . മെഡിക്കൽ 
കോളേജ്, ആലപ്പുഴ. 


ലേല സ്ഥലം- റ്റി . ഡി. മെഡിക്കൽ കോളേജ് ഓഫീസ്. 


പ്രിൻസിപ്പാൾ. 


